Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009- 2011 


K 


Government of Kerala 
കേരള സർക്കാർ 

2009 


" 


പ 


യ 


സ 


. 


. 


MENT OF 


VGOVERIZATION 


NEPAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


24th February 2009 
| 2009 ഫെബ്രുവരി 24 
5th Phalguna 1930 
1930 ഫാൽഗുനം 5 


-- 


C 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Judicial Department 


ജയിൽ വകുപ്പ് 
ദർഘാസ് ദീർഘിപ്പിക്കൽ പരസ്യം 


താമ സിച്ച് ലഭിക്കുന്ന ദർഘാ സു കൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


നമ്പർ ജി. 8 - 18539 / 2008 . 


2009 ഫെബ്രുവരി 17 . 


ദർഘാസ്/ ലേല വ്യവസ്ഥകൾ, മറ്റു നിബന്ധനകൾ, ടെണ്ടർ 
ഫോറം എന്നിവയ്ക്ക്തുറന്ന ജയിൽ സൂപ്രണ്ടിന്റെഓഫീസിൽ 
പ്രവർത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടേണ്ടതാണ്. 


ടെണ്ടർ ഫോറത്തിന്റെ വില : 


ജയിൽ വകുപ്പിന് കീഴിലുള്ള കാസർഗോഡ് 
ജില്ല യിൽ ചീമേനി തുറന്ന ജയിൽ വക കശു മാവ് 
തോട്ടത്തിൽ നിന്നും ( തുറവ്-2 എസ്റ്റേറ്റ്), 2009 ജൂൺ 30 
വരെയുള്ള കാലയളവിൽ വിളവെടുക്കുന്നതിനുള്ള അവ 
കാശം താഴെ കാണിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് 
നൽകുന്നതിനുള്ളദർഘാസ് തീയതിതാഴെ പറയുംപ്രകാരം 
ദീർഘിപ്പിച്ചിരിക്കുന്നു . 


ഒറിജിനൽ 1,500 രൂപ + വാറ്റ് 12.5 %. 

ഡ്യൂപ്ലിക്കേറ്റ് - 800 രൂപ + വാറ്റ് 12.5 %. 
ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു 
കാരണവശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം 

കൈമാറാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വിൽപന 
24 - 2 - 2009 - ന് 5 മണിക്ക് അവസാനിക്കുന്നതാണ്. 


മുദ്രവച്ച ദർഘാസുകൾ അടങ്ങിയ കവറിനു മുകളിൽ 
പങ്കെടുക്കുവാനുദ്ദേശിക്കുന്ന ദർഘാസിന്റെ ക്രമനമ്പരും 
പേരും എഴുതി, സൂപ്രണ്ട് , തുറന്ന ജയിൽ, ചീമേനി, 
കാസർഗോഡ് ജില്ല എന്ന വിലാസത്തിൽ നൽകേണ്ട 
താണ്. ദർഘാസിന്റെ അടങ്കൽതുക 8,00,000 ആയിരിക്കും. 


വ്യവസ്ഥകൾ 


ദർഘാസുകൾ 8,000 രൂപ നിരതദ്രവ്യം സഹിതം 
സമർപ്പിക്കേണ്ട അവസാന തീയതി 25 - 2 - 2009 - ന് 3 മണി 
ക്കാണ്. ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ അല്ലെങ്കിൽ 
അവരുടെ പ്രതിനിധിക ളു ടെയോ സാന്നിദ്ധ്യ ത്തിൽ 
25- 2 - 2009 - ന് 3 . 30 മണിക്ക് ടെണ്ടറുകൾ തുറക്കു ന്ന 
തായിരിക്കും. 


- 1. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി 
ക്കുന്നവർ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് 
( പ്രിസൺസ്)- ന്റെ ജി8 -18539 / 08 -ാം നമ്പരിലെ ലേലവ്യവസ്ഥകൾ 

കപ്പ റ്റേ ണ്ടതും അതിലെ വ്യവ സ്ഥ കൾ പൂർണ്ണ മായും 
അംഗീകരിക്കുന്നതായി രേഖപ്പെടുത്തിയ സമ്മതപത്രം ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥനെഏൽപ്പിക്കേണ്ടതുമാണ്. 


KERALA GAZETTE 


[PART III 


- 2. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി - 12. ദർഘാസ്/ ലേലം നടത്തിപ്പ്, വ്യവസ്ഥകൾ എന്നിവ 
ക്കുന്നവർ ആയതിന്മുമ്പായി തോട്ടത്തിൽ പോയി കിട്ടാവുന്ന -- സംബന്ധമായി എന്തെങ്കിലും തർക്കമുണ്ടായാൽ ദർഘാസ്/ 
ഉൽപ്പന്നത്തിന്റെ അളവ്, മേന്മ, തോട്ടത്തിന്റെ വിസ്തൃതി, 

ലേലം നട ത്തുന്ന ബന്ധപ്പെട്ട ഓ ഫീസറുടെ തീരു മാനം 
അതിരുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാ ക്കേ ണ്ട താ ണ്. 

അന്തിമമായിരിക്കും. 
തോട്ടത്തിന്റെ അതിർത്തി സംബന്ധിച്ചോ, മറ്റേതെങ്കിലും 
കാര്യത്തിലോഎന്തെങ്കിലും തർക്കമുണ്ടായാൽ തുറന്ന ജയിൽ - 13 . ഏറ്റവും കൂടുതൽതുക വാഗ്ദത്തംചെയ്തിട്ടുള്ളആൾ, 
സൂപ്രണ്ടിന്റെ തീരുമാനം അന്തിമമായിരിക്കുന്നതും ചോദ്യം - 5 -ാം വകുപ്പ് അനുസരിച്ചുള്ള തുക കെട്ടി വയ്ക്കു ന്ന തിൽ 
ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 

പരാജയപ്പെട്ടാൽ അയാളുടെ ഇ . എം . ഡി . സർക്കാരിലേക്ക് 
3. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി 

മുതൽക്കൂട്ടുന്നതാണ്. പുനർ ലേലം/ പുനർ ദർഘാസ് നടത്തു 
ക്കുന്നവർ നിരതദ്രവ്യമായ 8,000 രൂപ അടയ്ക്കേണ്ടതാണ്. 

ന്നതുമൂലം സർക്കാരിനുണ്ടായേക്കാവുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് 
നിരതദ്രവ്യം അടച്ചവർക്കുമാത്രമേ ദർഘാസിനും ലേലത്തിനും - പ്രസ്തുതവ്യക്തിഉത്തരവാദിയായിരിക്കുന്നതാണ്. 
പങ്കെടുക്കുവാൻ പാടുള്ളൂ. പ്രസ്തുതദർഘാസിൽ / ലേലത്തിൽ 

14 . ദർഘാസ്/ ലേലത്തിനുശേഷം, മൂന്ന് ദിവസത്തിനകം, 
വിജയിക്കാത്തവരുടെ നിരതദ്രവ്യം അപ്പോൾതന്നെ തിരിച്ചു 
നൽകുന്നതാണ്. 

ചീമേനി തുറന്ന ജയിൽ സൂപ്രണ്ടിന് ലഭിക്കുന്ന രേഖാമൂലമുള്ള 

ദർഘാസ്/ ലേലാന ന്തര വാഗ് ദാ ന ങ്ങൾ താഴെ പറയുന്ന 
- 4. വിളവെടുക്കുന്നതിനുള്ളഅവകാശം ടെണ്ടർ ഉറപ്പിച്ചതു 

വ്യവസ്ഥകൾക്ക് വിധേയമായി സ്ഥിരീകരിക്കുന്നതാണ്. 
മുതൽ 2009 ജൂൺ 30 വരെയായിരിക്കും. 

( എ ) ദർഘാസ്/ ലേലത്തിന് വാഗ്ദത്തംചെയ്തിട്ടുള്ളതുക 
- 5. ഏറ്റവും കൂടുതൽതുക ദർഘാസ്/ ലേലം അനുസരിച്ച് 

ഒരു ലക്ഷത്തിൽ കവിയുകയാണെങ്കിൽ, 10 % ത്തിലും, 
വാഗ്ദത്തം ചെയ്യുന്ന ആൾ ഉടൻതന്നെ മൊത്തം തുകയുടെ 

ഒരു ലക്ഷമോ അതിൽ താഴെയോആണെങ്കിൽ 
മൂന്നിൽ ഒന്നു തുകയോ, 1,00,000 രൂപയോ ഏതാണ് കുറവ് അത് 
കെട്ടി വയ് ക്കേ ണ്ട താ ണ്. പ്രസ്തുത വ്യക്തി അടച്ചിട്ടുള്ള 

20 % ത്തിലും കൂടുതലായിട്ടുള്ള വാഗ്ദാനങ്ങളെ 
നിരതദ്രവ്യം ഇതിലേയ്ക്കായി വരവ് വയ്ക്കുന്നതാണ്. 

സ്ഥിരീകരിക്കുകയുള്ളൂ. 
- 6. ഏറ്റവും കൂടിയ തുകയ്ക്ക് ദർഘാസ്/ ലേലം വിളിച്ച 

( ബി ) ഇങ്ങനെ ദർഘാസ്/ ലേലാനന്തര വാഗ്ദാനത്തിന്റെ 
വ്യക്തി സ്വമേധയാ അത്പിൻവലിക്കാൻ പാടുള്ളതല്ല. ദർഘാസ്/ 

അടി സ്ഥാ ന ത്തിൽ മൊത്തം തുക കണക്കാക്കി 
ലേലത്തിനുമേൽ അന്തിമ തീരുമാനം എടുക്കു ന്ന തു വരെ 

അതിന്റെമുന്നിൽ ഒരു ഭാഗമോ, ഒരു ലക്ഷം രൂപയോ 
തോട്ടത്തിൽ കയറി വിളവെടുക്കാൻ പാടില്ലാത്തതാണ്. ലേലം 

ഏതാണോ കുറവ് ആ തുക ഉടൻതന്നെ 
നടത്തിയ തീയതി മുതൽ 30 (മുപ്പത്) ദിവസത്തിനകം ലേലം 

അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് 
സ്ഥിരപ്പെടുത്തിഉത്തരവ് നൽകുന്നതാണ്. 

( പ്രിസൺസ്), തിരുവനന്തപുരം പേർക്ക് എടുത്ത 
7 . ലേല തുകയുടെമൂന്നിൽ ഒന്ന് 1, 00 , 000 രൂപ 

ഡിമാന്റ് ഡ്രാഫ്റ്റായോ പണമായോ തുറന്ന ജയിൽ 
അടച്ചിട്ടുണ്ടെങ്കിലും യാതൊരു കാരണവും കാണിക്കാതെതന്നെ 

സൂപ്രണ്ടിനെ ഏൽപ്പിക്കേണ്ടതാണ്. 
ഏറ്റവും കൂടിയ ദർഘാസ്/ ലേലത്തുക തിരസ്കരിക്കുവാൻ ജയിൽ 

( സി ) ഇതിലേയ്ക്കായി പ്രത്യേക ഉടമ്പടി വെയ്ക്കേണ്ടതാണ്. 
വകുപ്പിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
- 8. ലേലത്തിൽ ദർഘാസിൽ വിജയിയാകുന്ന വ്യക്തി, 

( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്കനുസൃതമായ പോസ്റ്റ് 
ദർഘാസ്/ ലേല സ്ഥിരീകരണ ഉത്തരവ് കൈപ്പറ്റി 5 ദിവസ 

ഓഫർ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തിയുടെ അടച്ച തുക 
ങ്ങൾക്കകം ബാക്കി അടയ് ക്കേ ണ്ടുന്ന തുക മുഴുവനും, 

മുഴുവൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിച്ചു 
ആകെയുള്ള തുകയുടെ 10 % കരുതൽധനവും ( സെക്യൂരിറ്റി 

കൊണ്ട് പൊതു ദർഘാസ്/ ലേലം വീണ്ടും നടത്തുന്ന 
ഡെപ്പോസിറ്റ്) അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് 

താ ണ്. പ്രസ്തുത ദർഘാസ്/ പുനർലേലത്തിൽ 
( പിസൺസ്) , തിരുവനന്തപുരത്തിന്റെ പേർക്കുള്ള ഡിമാന്റ് 

ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുകയ്ക്കുള്ളവാഗ്ദാനം, 
ഡാഫ്റ്റായി ചീമേനി തുറന്ന ജയിൽ സൂപ ണ്ടി നെ 

ലേലാനന്തര വാഗ്ദാന പ്രകാരമുള്ള തുകയേക്കാൾ 
ഏൽപ്പിക്കേണ്ടതും കൂടാതെ ഇതിനോടനുബന്ധിച്ചുള്ള ഉടമ്പടി 

കുറവാണെങ്കിൽ, ലേലാനന്തര വാഗ്ദാന പ്രകാരമുള്ള 
വയ്ക്കേണ്ടതുമാണ്. അതിൽ വീഴ്ച വരുത്തുന്നപക്ഷം ആ 

തുകയ്ക്ക് ലേലം ഉറപ്പിക്കു ന്നതാണ്. പ്രസ്തുത 
വ്യക്തി അതുവരെ അടച്ചിട്ടുള്ളതുകകൾ സർക്കാരിലേക്ക്മുതൽ 

വാഗ്ദാനം നൽകിയ വ്യക്തി ഇത് അംഗീകരിക്കാതി 
കൂട്ടു ന്നതും തന്മൂലം സർക്കാ രി നു ണ്ടാ കാവുന്ന എല്ലാ 

രുന്നാൽ, അയാൾ അടച്ചിട്ടുള്ള തുക മുഴുവനും 
കഷ്ടനഷ്ടങ്ങൾക്കും പ്രസ്തുതവ്യക്തിഉത്തരവാദിയായിരിക്കു 
ന്നതുമാണ്. 

സർക്കാ രി ലേക്ക് വസൂൽ ചെയ്യു ന്ന താ ണ് . 

പുനർ ദർഘാസ്/ ലേലം വഴി കിട്ടുന്ന തുകയാണ് 
9. തീപിടുത്തം, വരൾച്ച , പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, 

കൂടുതലെങ്കിൽ ലേലാനന്തര വാഗ്ദാനം നൽകിയ 
സമരം തുട ങ്ങി യ വ യാ ലോ മറ്റേ തെ ങ്കിലും തരത്തിലോ 

വ്യക്തിയുടെ മൊത്തംതുകയും തിരികെ നൽകുന്നതും 
എന്തെ ങ്കിലും നഷ്ട മു ണ്ടാ യാൽ അതിന് യാതൊരു 

പുനർ ദർഘാസ്/ പുനർലേലത്തിന്റെ അടിസ്ഥാനത്തിൽ 
നഷ്ടപരിഹാരവും നൽകുന്നതല്ല. 

ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
10. കശുവണ്ടി സംഭരണാവകാശം കൈമാറ്റം ചെയ്യാൻ 

- 15 . കരാറുകാരന്റെഏജന്റോ തൊഴിലാളികളോ കശുവണ്ടി 
പാടി ല്ലാ ത്ത താ ണ് . ഇത്ത ര ത്തിലുള്ള അപേക്ഷ കൾ 

സംഭരണത്തിനായി തോട്ടത്തിൽ പ്രവേശിക്കുവാൻ സൂപ്രണ്ടിൽ 
കാരണം കാണിക്കാതെ തന്നെ നിരസിക്കുന്നതാണ്. 

നിന്നും പ്രവേശന പാസുകൾ വാങ്ങിയിരിക്കേണ്ടതാണ്. 
11. നിയമപ്രകാരം അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 
മാത്രമേ ഒരാൾക്ക് മറ്റൊരാളെ പ്രതിനിധീകരിച്ച് ലേലത്തിൽ/ 

16. ക രാ റു കാ ര നിൽ നിന്നോ കരാ റു കാ രന്റെ 
ദർഘാസിൽ പങ്കെടുക്കുവാൻ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ. 

ഏജന്റിൽനിന്നോ തൊഴിലാളികളിൽനിന്നോ തോട്ടത്തിന്റെ 
അപ്രകാരം നിയമപരമായ അധികാരപ്പെടുത്തൽ അംഗീകരിക്കു 

സുഗമമായ പ്രവർത്തനത്തിന് വിഘാതം വരാൻ ഇടയുള്ള ഒരു 
ന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം ദർഘാസ്/ പ്രവർത്തനവും പാടുള്ളതല്ല . 
ലേലം നടത്തുന്നഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 


24th FEB. 2009) 


JUDICIAL DEPARTMENT 


17 . ദർഘാസ്/ ലേല തുകയ് ക്ക് പുറമേ വിൽപ്പന 
നികുതിയോമറ്റേതെങ്കിലും നികുതികളോ ബാധകമെങ്കിൽ അതും 
കരാറുകാരൻ അടയ്ക്കേണ്ടതാണ്. 


18 . ക രാ റു കാ ര നിൽ നിന്നോ കരാ റു കാ രന്റെ 
ഏജന്റിൽനിന്നോ തൊഴിലാളികളിൽനിന്നോ ജയിൽ തോട്ടത്തിലെ 
കശു മാ വു കൾക്കോ മറ്റ് വൃക്ഷ ലതാദികൾക്കോ വസ്ത 
വ ക കൾക്കോ എന്തെ ങ്കിലും നാശ നഷ്ടം സംഭവിച്ചാൽ 
ജയിലധികൃതർ നിർദ്ദേശിക്കുന്ന പരിഹാരം കരാറുകാരൻ 
ചെയ്യേണ്ടതാണ്. ഇക്കാര്യത്തിൽ സൂപ്രണ്ടിന്റെ അധികാരം 
ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


- 21. കരാറുകാരൻ ദിനംപ്രതി ശേഖരിക്കുന്നതും വിൽപ്പന 
നടത്തുന്നതുമായ കശുവണ്ടിയുടെകണക്ക് സൂക്ഷിക്കേണ്ടതും, 
പരിശോധനാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേ 
ണ്ട തു മാ ണ് . ശേഖ രി ക്ക പ്പെടു ന്ന തി ന്റെ യും വിൽപ്പന 
നടത്തുന്നതിന്റെയും അതാതു മാസത്തെ ദിനംപ്രതി കണക്ക് 
അടുത്ത മാസം പത്താം തീയതിക്കകം രേഖാമൂലം ജയിൽ 
സൂപ്രണ്ടിന് സമർപ്പിക്കേണ്ടതുമാണ്. 

22. കരാർ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ കശുമാവുകളിൽ 
സംരക്ഷണത്തിനായുള്ള മരുന്നു തളിക്കുകയും വൃക്ഷങ്ങളെ 
കീട ബാ ധ യിൽനിന്നും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് 
കരാറുകാരന്റെ ചുമതലയാണ്. നിരോധിക്കപ്പെട്ട മരുന്നുകളോ 
കീടനാശിനികളോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല . 

- 23. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ദർഘാസ്/ ലേലം 
സമർപ്പിച്ചയാൾ വെക്കേണ്ടുന്ന ഉടമ്പടിയുടെ കരട് പകർപ്പ് 
ജയിൽ സൂപ്രണ്ടിൽ നിന്നും പരിശോധനയ്ക്കായി ലഭിക്കുന്ന 
താണ്. 

( ഒപ്പ്) 
ജയിൽ ആസ്ഥാന കാര്യാലയം, അഡീഷണൽ ഡയറക്ടർ ജനറൽ 
തിരുവനന്തപുരം. 

ഓഫ് പോലീസ് ( പ്രിസൺസ്) . 


19. തോട്ടത്തിൽ നിന്നും ശേഖരിക്കുന്ന കശുവണ്ടിയുടെ 
തൂക്കം, അതു നീക്കം ചെയ്യുന്നതിന്മുമ്പ്ജയിൽ അധികൃതരെ 
അറിയിക്കേണ്ടതാണ്. 


20. ജയിൽ സൂപ്രണ്ടിനും അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥർക്കും കരാറുകാരൻ, കരാറുകാരന്റെ ഏജന്റ്, 
ജോലിക്കാർ, കശുവണ്ടി കൊണ്ടുപോകുന്ന വാഹനങ്ങൾഎന്നിവ 
പരിശോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 


